Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No. oel. mmuo 
KL /TV (N )/ 12 /2006 -2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII | 
weijo 53 


THIRUVANANTHAPURAM , TUESDAY 

mlojumMaljoo, boy 


No. 


7th October 2008 
2008 Basomo7 
15th Aswina 1930 
1930 Grecoilmo 15 


നമ്പർ 


PART III 
Stores Purchase 


Printing Department 

TENDER NOTICE 
No . 55 / 2008 -09. 

10th September 2008 . 
Scaled tenders are superscribed as Tender No . 
55 /2008- 09 for the Re-rubberisation of Rollers in 
Government Press, Mannanthala is invited by the 
undersigned . The tenders along with samples should 
reach this office on or before 15 - 10 - 2008 at I p . m , and 
the same will be opened at 3p. m . on the same 
day in the presence of tenderers or their authorised 
representatives who may be present at that time. 
Tenders shall be submitted in the prescribed form 
which can be had from the office of the undersigned 
on cash payment of Rs. 400 + VAT as admissib 
original form and Rs. 200 + VAT as admissible for 
duplicate . Cheques , Demand Drafts , Postage Stamps, 
Postal Orders etc. will not be accepted towards the cost 
of forms nor will the forms be sent by V . P . P . However 


the tender forms will be supplied to the firms by 
registered post subject to a cash payment by Money 
Order inclusive of postal charges of Rs. 32 . The 
tender forms are not transferable . Sale of tender forms 
will be closed at 1 p . m . on 15 - 10 - 2008 . An agreement 
in Kerala Stamp Paper worth Rs. 50 should be 
executed along with the tenders. Money Orders will 
be entertained only upto 7 - 10 - 2008 and the purpose 
of sending Money Order should be specified in Mo . 
coupon clearly . Late tenders , tenders not 
accompanied by Earnest Money Deposit @ 1 % of 
total cost and preliminary agreement in Kerala 
Stamp Paper worth Rs. 50 will not be accepted 
on any account. 

മണ്ണന്തല ഗവൺമെൻറ് ( പസ്സിലെ റോളറുകൾ റിപ 
om .166omo Barolom 

200m 
മുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസു . 
40. 15 - 10 - 2008, i am ?000 münah oldam (BOCM 
ദിവസം 3 മണിക്ക് ദർഘാസുകാരുടെയോ അവർ ചുമതല 
പ്പെടുത്തിയ ഏജൻറുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 


le 


for 


OBDICO 


7th Oct , 2008 ) 


STORES PURCHASE 


519 


തുറക്കുന്നതുമാണ്. ദർഘാസ് അയയ്ക്കുന്ന കവറിനു 
മുകളിൽ ദർഘാസം നമ്പർ 552008 - 09 വിതരണം 
സംബന്ധിച്ച033 എന്ന ഉപലേഖനം ചെയ്തിരിക്കണം, 
താമസിച്ച് കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

- ദർഘാസുകൾ നിർദിഷ8 ഫാറത്തിൽ സാമ്പിൾ 
സഹിതം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസം ഫാറങ്ങൾ 
400 രൂപ + മൂല്യവർധിത നികുതി നിരക്കിലും 
ഡപ്പിക്കാറ9 200 രൂപ + മൂല്യവർധിത നികുതി 
നിരക്കിലും തിരുവനന്തപുരം ഗവൺമെൻറ് ഉസൻ(ടൽ 
(പസ്സിൽ നിന്നും നേരിട്ട് , വാങ്ങാവുന്നതാണ്. 
ദർഘാസ് ഫാറത്തിന്റെ വിലയായി ചെക്ക്, ഡിമാൻറ് 
ഡാഫ്റ്, പോസ്റ്ററൽ ഒാർഡർ, തപാൽ സ്റ്റാമ്പ 
എന്നിവ സ്വീകരിക്കുകയോ ഫാറം വി . പി . പീ . ആയി 
അയയ്ക്കുകയോ ചെയ്യുന്നതല്ല . എന്നാൽ മണിയോർഡർ 
മുഖാന്തിരം പോസ്റജ് ചെലവിനുളള 32 രൂപ 
സഹിതം അയയ്ക്കുകയാണെങ്കിൽ ദർഘാസ് ഫോറം 
രജിസ്റ്റർഡ് തപാലിൽ അയച്ചുകൊടുക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാററം ചെയ്യുവാൻ പാടില്ലാ 
ത്തതാണ്. 50 രൂപ വിലയുളള കേരള സർക്കാർ 
മുപ്പത്രത്തിൽ എഗ്രിമെൻറും മൊത്തം തുകയുട 
1 % നിരതദ്രവ്യവും ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കണ്ടതാണ് . അല്ലാത്തവ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . മണിയോർഡർ 7- 10- 2008 വരെ 
മാത്രമേ സ്വീകരിക്കുകയുളളു . 

മണിയോർഡർ 
കുപ്പണിൽ ആവശ്യകതയുടെ വിവരങ്ങൾ വ്യക ത വായി 
സൂചിപ്പിക്കേണ്ടതാണ്. 
Office of the Director of Printing , ( Sd ) 
Government Central Press, Superintendent of 
Thiruvananthapuram . 

Government Presses. 


